Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/ TV ( N ) / 634/ 2012 - 14 


ം 
കGOVERN 


ാർ.. 


രള സർട്ടി 
NMENT OF 


KERALA 


tl cf Kk dov 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 3 


2014 ഏപ്രിൽ 22 
22nd April 2014 

1189 മേടം 9 
9th Medam 1189 


നമ്പർ 


Vol. II 


No. 


Thiruvananthapuram , 

Tuesday 


1936 വൈശാഖം 2 
2nd Vaisakha 1936 


PART III 


Police Department 


ലേലപ്പരസ്യം 


മേൽ പറഞ്ഞ മര ങ്ങളുടെ വിൽപ്പനയ്ക്ക് ക്ക് മുദ്രവച്ച 
ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ ലേല 
തലേന്ന് അതായത് 5- 5- 2014 -ാം തീയതി വൈകുന്നേരം 4 മണി 
വരെ കൊച്ചി സിറ്റി ജില്ലാ പോലീസ് മേധാ വിയുടെ 
ഓഫീസിൽ സ്വീക രി ക്കു ന്ന താ ണ് . ചട്ട പ്രകാ രമുള്ള 
ദർ ഘാ സി നോ ടൊപ്പം ഏതെങ്കിലും ദേശ സാൽകൃത 
ബാങ്കിൽനിന്നും കൊച്ചി സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ 
പേരിൽ വാങ്ങിയ നിരതദ്രവ്യത്തിന് തുല്യമായ തുകയുടെ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. കവറിനു മുകളിൽ 
- കൊച്ചി സിറ്റി പോലീസ് ഓഫീസ് കോമ്പൗണ്ടിലെ “ മരങ്ങളുടെ 
ലേലത്തിനുള്ള ദർഘാസ്” എന്ന് വ്യക്തമായി എഴുതേണ്ടതാണ്. 


നമ്പർ ജി2 ( ബി ) / 29742 /2013 / ഇ . സി . 

2014 മാർച്ച് 18 . 
കൊച്ചി സിറ്റി ജില്ലാ പോലീസ് ഓഫീസിന് പുതിയ 
കെട്ടിടം നിർമ്മിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ 
( ചാരക്കൊന്ന- 1, മഴമരം - 3, കല്ലാൽ -1) മുറിച്ച് നീക്കുന്നതിന് 
29 - 7 - 2013 -ാം തീയതിയിലെ ഉത്തരവ് നമ്പർ 23- 1043 / 2013 
പ്രകാരം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് 
കൺസർ വേറ്ററിൽനിന്നും അ നു മതി ലഭിച്ചിട്ടു ള്ള താ ണ്. 
22 - 8 - 2013 -ാം തീയതിയിലെ എൻ- 5 / 77846 / 13 നമ്പരായുള്ള 
ഉത്തരവ് പ്രകാരം ടി മരങ്ങൾ പൊതു ലേലം നട ത്തുന്ന 
തിനായി ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയും 
ഉത്തരവായിട്ടുള്ളതാണ്. 

ടി ഉത്തരവുകൾ പ്രകാരം 2014 മേയ് മാസം 6 -ാം തീയതി 
രാവിലെ 11 മണിക്ക് ഹൈക്കോടതി കവലയ്ക്ക് സമീപമുള്ള 

കൊച്ചി സിറ്റി പോലീസ് ഓഫീസ് കെട്ടിടം സ്ഥിതി 
ചെയ്തിരുന്ന സ്ഥലത്തുവച്ച് ദർഘാസ്/ ലേലം വഴി വിൽപ്പന 
നടത്തുന്നതാണ്. 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർ മുമ്പായി നിരതദ്രവ്യമായി 6,000 ( ആറായിരം രൂപ 
മാത്രം) കെട്ടിവെച്ച് ലേലത്തിൽ പങ്കുകൊള്ളണ്ടതുമാണ്. 


- പരസ്യ ലേലം കഴിഞ്ഞയുടൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ 
മുന്നിൽവച്ച് ദർഘാ സു കൾ തുറ ക്കു ന്നതും പരസ്യ 
ലേലത്തിൽ അഥവാ ദർഘാസിൽ ഏതിലാണോ കൂടുതൽ തുക 
യുള്ളത് ആയതിന് ലേലം താത്ക്കാലികമായി ഉറപ്പിക്കുന്നതും 
ലേലം/ ദർഘാസ് തുകയുടെ പകുതി സംഖ്യ നിരതദ്രവ്യം കഴിച്ച് 
ലേല സ്ഥല ത്തു വച്ച് അപ്പോൾതന്നെ അടച്ച് രശീത് 
വാങ്ങേ ണ്ട തു മാ ണ് . ബാക്കി തുക നികുതി ഉൾപ്പെടെ 
(14.5 % വാറ്റ്, ആകെ തുക മേൽ 5 % വന വികസന നികുതി) 
ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് തീയതി മുതൽ 10 ദിവസ 
ത്തിനകം അടച്ച് സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും 
മരങ്ങൾ മുറിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. 


KERALA GAZETTE 


[PART III 


ഏതെ ങ്കിലും കാര ണ വശാൽ ലേലം/ ദർഘാസ് ജില്ലാ പോലീസ് മേധാവിയുടെ അനുമതിയോടുകൂടി പരിശോധി 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുക ക്കാ വു ന്ന താ ണ് . യാതൊരു മുന്നറിയിപ്പോ കാര ണമോ 
യാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേയ്ക്ക് മുതൽ കാണിക്കാതെ ലേലം നിർത്തി വയ്ക്കു ന്ന തിനും ലേലം/ 
കൂട്ടുന്നതും ടി മരങ്ങൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനും ലേല നടപടി ക്രമങ്ങൾ 
പുനർ ലേലത്തിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം മുൻ റദ്ദ് ചെയ്യുന്നതിനും കൊച്ചി സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് 
ലേലക്കാരനിൽ നിന്ന് ഈടാക്കുന്നതും മറിച്ച് കൂടുതലായി അധികാരമുണ്ടായിരിക്കും. ലേലം സംബന്ധിച്ച് കൊച്ചി സിറ്റി 
ലഭിക്കുന്ന തുക യ്ക്ക് മുൻ ലേലക്കാരന് യാതൊരു വിധ ജില്ലാ പോലീസ് മേധാവിയുടെ തീരുമാനം അന്തിമമായിരിക്കും. 
അവകാശമോ അർഹതയോ ഉണ്ടായിരിക്കുന്നതുമല്ല. 

(ഒപ്പ്) 
ലേലം നിശ്ചയിച്ചിരിക്കുന്ന മരങ്ങൾ ലേല തീയതിക്ക് 

സിറ്റി പോലീസ് ഓഫീസ്, ജില്ലാ പോലീസ് മേധാവി 
മുൻപുള്ള 3 പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് 

കൊച്ചി. 

- കൊച്ചി സിറ്റി. 


ലേലം/ ദർഘാസ് പരസ്യം 
നമ്പർ ഇ2- 2436/ 2013ജി. 

2014 മാർച്ച് 25. 
- കാസറഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിൽ ഉള്ളതും കാസറഗോഡ് ജില്ലാ സായുധസേനാ ക്യാമ്പിൽ 
സൂക്ഷിച്ചിരിക്കുന്നതും ഡിപ്പാർട്ടുമെന്റിന് ഉപയോഗയോഗ്യമല്ലാത്തതുമായ താഴെ വിവരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ 
15 -5 - 2014, 11 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽ വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 
ക്രമ വാഹനത്തിന്റെ 

രജിസ്റ്റർ നമ്പർ 

മോഡൽ 

അടങ്കൽ തുക നിരതദ്രവ്യം 
നമ്പർ 

പേര് 
ഐഷർ ബസ് KL 14A 5024 

80,000 

3 ,200 
മഹീന്ദ്ര ജീപ്പ് KL 01X 9132 

2002 75, 000 

3 ,000 
മഹീന്ദ്ര ജിപ്പ് KL 01X 9149 

75, 000 

3 ,000 
മഹീന്ദ്ര ജിപ്പ് KL 01X 9055 

75, 000 

3 ,000 
ടയോട്ട ക്വാളിസ് വാൻ KL 01X 9409 

1, 25 , 000 

5 ,000 
മഹീന്ദ്ര ജിപ്പ് KL 01AA 4650 

80 , 000 

3, 200 


1995 


2002 


2002 


2002 


2003 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല ദിവസം ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർ മുൻപ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം 
നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ച് നൽകുന്നതാണ്. കൂടാതെ ടി വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതാണ്. സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ ജില്ലാ പോലീസ് മേധാവിക്ക് 13 -5 - 2014 -ാം തീയതി 
വൈകുന്നേരം 5 മണിക്ക് മുൻപായി കിട്ടത്തക്കവണ്ണം നൽകാവുന്നതാണ്. ദർഘാസിനൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 
നിന്നും കാസറഗോഡ് ജില്ലാ പോലീസ് മേധാ വിയുടെ പേരിൽ വാങ്ങിയിട്ടുള്ളതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, 
കാസർഗോഡ് ശാഖയിൽനിന്ന് മാറാവുന്നതുമായ നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. കവറിന് 
മുകളിൽ “വാഹന ലേലത്തിനുള്ള ദർഘാസ്” എന്നും വാഹന നമ്പരും വ്യക്തമായി എഴുതിയിരിക്കണം. ഓരോ വാഹനത്തിനുമുള്ള 
ദർഘാസ് പ്രത്യേകം കവറിൽ അയക്കേണ്ടതാണ്. ദർഘാസുകൾ നൽകിയിട്ടുള്ളവർ ലേല സ്ഥലത്ത് നിർദ്ദിഷ്ട സമയത്ത് 
ഹാജരാകേണ്ടതാണ്. 

- പരസ്യ ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ കൂടുതൽതുക കാണുന്നത് 
ആ തുകയ്ക്ക് വിൽപ്പന താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ നിയമാനുസരണമുള്ള 
വിൽപ്പന നികുതി അടക്കമുള്ള ലേല / ദർഘാസ് തുകയുടെ പകുതി ലേല സ്ഥലത്തുവച്ച് അടയ്ക്കേണ്ടതും ലേലം/ ദർഘാസ് 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം ബാക്കി തുകയും അടച്ച് വാഹനം സ്വന്തം ചെലവിൽ കൊണ്ടു 
പോകേണ്ടതുമാണ്. 

ലേലം കൊണ്ടയാൾ മേൽപ്പറഞ്ഞ നിബന്ധനകൾ ലംഘിച്ചാൽ അയാൾ അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽക്കൂട്ടു 
ന്നതും വാഹനം പുനർ ലേലം ചെയ്യുന്നതുമാണ്. പുനർ ലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് മുൻ 
ലേലക്കാരൻ ഉത്തരവാദിയാകുന്നതും ആയത് ടിയാനിൽനിന്നും ഈടാക്കുന്നതുമാണ്. എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ തുക 
ലഭിച്ചാൽ ആയതിന് ടിയാൻ അർഹനായിരിക്കുന്നതല്ല. 

ലേലം ചെയ്യപ്പെടുന്ന വാഹനം എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും രാവിലെ 10 മണിമുതൽ വൈകുന്നേരം 5 മണിവരെയുള്ള 
സമയത്ത് ക്യാമ്പിൽ ബന്ധപ്പെട്ടവരുടെ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. യാതൊരു കാരണവും കാണിക്കാതെ 
ഈ നോട്ടീസിൽ പ്രകാരമുള്ള ലേലം/ ദർഘാസ് നടപടികൾ മാറ്റിവയ്ക്കുകയോ അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുവാനുള്ള പൂർണ്ണ അധി 
കാരം കാസറഗോഡ് ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 

| ( Sd. ) 
THOMSON JOSE , IPS, 
District Police Chief. 


